Kerala Gazette No. 30 dated 27th July 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


നിരതദ്രവ്യം- രൂപ 50,000. 

ദർ ഘാ സ് പ്രമാണത്തിന്റെ വില - രൂപ 4, 400 + 
മൂല്യവർദ്ധിത നികുതി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 4- 8 - 2010 വൈകുന്നേരം 4 മണി. 


പ്രവർത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 6 മാസം. 


കരാറുകാരുടെ തരംതിരിവ് " എ ആന്റ് " ബി ക്ലാസ്. 
(പ്രവൃത്തി ചെയ്യുന്ന ഡിവിഷൻ ബിൽ ഡിംഗ് സ് 
ഡിവിഷൻ, കോട്ടയം. 
-- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ആഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമാരാമത്ത് വകുപ്പിലെ 
ദർ ഘാസുകളെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the 
Superintending Engineer , 
Buildings and Local Works, 
South Circle , 
Thiruvananthapuram . 


( Sd.) 
Superintending Engineer. 


PRE- QUALIFICATION TENDER NOTICES 


TENDER NOTICE 
No. BSC/ 1 /2010 - 11/DBGL . 

2nd July 2010 . 
Competitive tenders in sealed covers superscribing 
the name of work is invited for and on behalf of the 
Governor of Kerala by the undersigned from the 
Registered Contractors of Kerala PWD Class " A and B 
category for the following work so as to reach this office 
on or before the date specified . Tenders will be opened 
at 4. 30 p . m . on the date of specified by the undersigned 
or other authorized officers . 

Sealed tenders should be sent by post only so as to 
reach the same within the prescribed date and time 
itself. 

Tender No. and Name of work with PAC 
50/ SEBSC/2010 - 11 - Construction of Semi permanent 
buildings ( 2 Nos.) for Technical High School, 
Kanjirappally - Rs. 29 lakh. 

E . M. D . --Rs. 50, 000 
Cost of tender form -Rs. 4 , 400 + VAT. 

Last date and time of receipt of tender - 4 -8 -2010 
upto 4 p . m . 

Period of completion 6 months. 
Class of contractor - " A and " B Class . 
Name of Division -Buildings Division , Kottayam. 

Tender documents and other particulars can be 
obtained from this office up to 1 p .m . one day before the 
tender date on application in writing and on payments of 
cost (not refundable ) either in cash or money order. Only 
postal tenders will be entertained and late tenders 
will be rejected . All other conditions are the same as 
those current in Kerala Public Works Department. 

കേരള ഗവർണ്ണർക്കു വേണ്ടി ദക്ഷി ണ മ ഖ ലാ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ 
വർക്ക്സ്, തിരുവനന്തപുരം താഴെ പറയുന്ന പ്രവർത്തിക്ക് 
ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ ഉൽപ്പാദകരോ അംഗീകൃത 
വിതരണക്കാരോ ആയവരിൽ നിന്നും മത്സരാടിസ്ഥാന 

ത്തിലുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ളമുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന അവസാന 
ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. മുദ്രവച്ച 
ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിയ്ക്കകം തപാൽമുഖേന 
ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 50/എസ്. ഇ . ബി. എസ്. സി./ 2010 -11 കാഞ്ഞിരപ്പള്ളി 

ഹൈസ്ക്കൂളിൽ രണ്ട് സെമി പെർമനന്റ് ബിൽഡിംഗ് സ് 
പണിയുന്നതിനുവേണ്ടി രൂപ 29 ലക്ഷം. 


- ( 1 ) 


No. BSC / 1/ 2010 -11 /DBGL . 

2nd July 2010 . 
Tender for pre -qualification and execution of the 
following work is invited from financially sound and well 
experienced Registered ‘ A ’ Class Contractors/Firms of 
Kerala Public Works/Irrigation Department who have 
successfully completed atleast one similar work costing 
more than 40 % (Forty percentage ) of the estimate P. A . C . 
of works during the last five years. The application for 
tender schedule should be supported by certificate of 
prior experience in works as mentioned below obtained 
from the agreement authority and tender schedule will be 
issued only to those who satisfy this condition . 
Electrical Works should be got carried out only through 
the approved agencies Electrical Inspector. The 
Electrical work will be supervised measured check 
measured and bill passed by the Electrical wing of the 
PWD. Tenders should be submitted so as to reach the 
undersigned on or before date and time prescribed for the 
work as below by registered posts/ speed/courier. 


ദർ ഘാ സ് ഫോറ ങ്ങ ൾ താഴെ ഒപ്പിട്ടി രിക്കുന്ന 
ഉദ്യോ ഗസ്ഥന്റെഓഫീസിൽ നിന്നും താഴെ പറയുന്ന 
പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 
12. 5 % വാറ്റും അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
അപേക്ഷയോടൊപ്പം മുൻപരിചയം സംബന്ധിച്ച് എഗ്രിമെന്റ് 
അധികാരികളുടെ സർട്ടിഫിക്കറ്റുംകൂടി ഹാജരാക്കിയാൽ 
മാത്രമേ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുകയുള്ളു. 

- ദർഘാസ് നമ്പർ - പി. ക്യൂ . 51/ എസ്. ഇ . ബി. എസ്. സി . 
2010 - 11. 


Tender No . - PQ 51/SEBSC /2010 -11. 

Name of work — Construction of Thiruvalla Taluk 
Hospital IP Block ( First Phase ) up to 4th floor ( including 
electrical works ). 

Estimate P . A .C . - Rs . 747 Lakh . 
Type of building - RCC Framed Structure 
No. of floors — 4 Floor 
Foundation - Step footing . 

Doors and Windows - Anjili wood frame & Rub 
wood shutter (Doors) steel windows & ventilator . 

Flooring — Flooring with ceramic tiles . 
E . M. D . - Rs. 50, 000 . 
Cost of tender documents — Rs. 25 ,000 + VAT. 

Date and time of sale of tender documents 
3- 8- 2010 to 10 - 8 -2010 , 11 a. m . to 3 p . m . 

Last date and time of receipt of tender - 17-8 -2010 
upto 4 p. m . 

Time of completion — 24 months . 
Tools and Plants required for the earth work: 

(1) Concrete Mixture 0.25m capacity - 2 Nos. 

(2 ) Concrete Vibrator petrol — 3 Nos., Diesel — 2 
Nos. 
| ( 3 ) Lift / Elevator - 2 Nos. 
(4) 5 HP pump sets - 2 Nos. 
(5 ) 10 Tonne capacity Tipper Lory — 2 Nos. 
(6 ) Steel form work — 750 m² 

All documents prevailing in this department regarding 
tender to pre - qualification are applicable to this tender 
also . Further details , if required can be had from this 
office during working hours . 


- പ്രവൃത്തിയുടെ പേര്- തിരുവല്ല താലൂക്ക് ആശുപ്രതി 
ഐ . പി. ബ്ലോക്കിന്റെ നിർമ്മാണം ( ഫെയ്സ് - 1) ( 4 -ാം നില 
വരെ ഇലക്ട്രിക്കൽ പണികൾ ഉൾപ്പെടെ). 

അടങ്കൽ തുക - രൂപ 747 ലക്ഷം. 

കെട്ടിടത്തിന്റെ സ്വഭാവം - ആർ. സി . സി . ഫയിംഡ് 
സ്ട്രക്ച്ചർ. 

നിലകളുടെ എണ്ണം 4 നില . 
- വാതിലുകളും ജനലുകളും - ആഞ്ഞിലി തടിയുടെ 
വാതിൽ, 

സ്റ്റീൽ ജന്നൽ വെന്റിലേറ്ററുകൾ, 
( ഗാൽവനൈസ്ഡ് പൗഡർ കോട്ടിംഗ്). 

ഫ്ളോറിംഗ്- സിറാമിക് ടൈൽസ് ( ഗ്രൂപ്പ് 5 ടൈൽസ്) . 
ഫൗണ്ടേഷൻ സ്റ്റെപ്പ് പൂട്ടിംഗ്. 
നിരതദ്രവ്യം - രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 25,000+ വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും - 3 - 8 - 2010 
മുതൽ 10 - 8 - 2010 , 11 മണി മുതൽ 3 മണിവരെ. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- 17 - 8 - 2010, 4 മണി വരെ. 
കാലാവധി 24 മാസം. 

ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങളും യന്ത 
സാമഗ്രികളും - കോൺക്രീറ്റ് മിക്സ്ച ർ മെഷീൻ 0. 25 എം . 
ശേഷിയുള്ളത്- 2 എണ്ണം, കോൺ കീറ്റ് വൈബറ്റർ 
പെട്രോൾ - 3 എണ്ണം, ഡീസൽ- 2 എണ്ണം, ലിഫ്റ്റ്/ എലിവേറ്റർ- 2 
എണ്ണം, സ്റ്റീൽ ഫോം വർക്ക് 750 എം . , 5 എച്ച്. പി. പമ്പ് 
ഡീസൽ- 2 എണ്ണം, 10 ടൺ കപ്പാസിറ്റിയുള്ള ടിപ്പർ 
ലോറി- 2 എണ്ണം. 

- പൊതു മരാമത്ത് വകുപ്പിലെ ദർഘാസ് പരി ഗ ണ ന 
യ്ക്കുള്ളമറ്റു അനുബന്ധ നിയമങ്ങളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. 


- ( 2 ) 


പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിടങ്ങളും തദ്ദേശ 
സ്വയംഭരണ പണികളും) ദക്ഷിണ മേഖലാ സൂപണ്ടിംഗ് 
എഞ്ചിനീയർ, തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 
ഒരു പണിയുടെ അടങ്കൽ തുകയുടെ 40 % - ൽ കുറയാത്ത 
തുക യ്ക്കുള്ളസമാ ന മായ ഏതെ ങ്കിലും ഒരു പണി 
( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം ചെയ്തുതീർത്തി 
ട്ടുള്ളവരുമായ കേരള പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പിലെ 
“ എ ക്ലാസ് രജിസ്ട്രേഷനുള്ള കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നിവരിൽ നിന്നും മുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും 
പ്രവൃത്തിഏറ്റെടുത്തു നടത്തുന്നതിനുമുള്ള ദർഘാസുകൾ 
(പത്യേകം മുദ്രവച്ച ക വ റു ക ളിൽ ക്ഷണിച്ചു 

കൊ ള ളു ന്നു . പി . ഡബ്ല . ഡി . ലൈസൻസ് ഉള്ള 
ഇലക് ടിക്ക ൽ കോൺടാക്ടർ മുഖേന ഇലക് ടിക്ക ൽ 
പണികൾ ചെയ്യിക്കേണ്ടതാണ്. ഇലക്ട്രിക്കൽ പണികൾക്ക് 
മേൽനോട്ടം വഹിക്കുന്നതും അളവുകൾ എടുക്കുന്നതും 
ചെക്ക് മെഷർ ചെയ്യുന്നതും ബില്ലുകൾ പാസ്സാക്കുന്നതും 
പൊതു മരാമത്തു വകുപ്പില ഇലക് ടിക്കൽ 
വിഭാഗമായിരിക്കും. 


No. BSC/ 1/ 2010- 11 /DBGL (D9) . 2nd July 2010 . 

Tender for pre - qualification and execution of the 
following work is invited from financially sound and well 
experienced Registered " A Class Contractors/ Firms of 
Kerala Public Works / Irrigation Department who have 
successfully completed atleast one similar work costing 
more than 40 % ( Forty percentage ) of the estimate P. A . C . 
of works during the last five years . The application for 
tender schedule should be supported by certificate of 
prior experience in works as mentioned below obtained 
from the agreement authority and tender schedule will be 
issued only to those who satisfy this condition . 


Electrical Works should be got carried out only through 
the approved agencies of Electrical Inspector. The 
Electrical work will be supervised , measured , check 
measured and bill passed by the Electrical Wing of the 
PWD . Tenders should be submitted so as to reach the 
undersigned on or before date and time prescribed for the 
work as below by registered posts /speed / courier. 

Tender No. PQ 52 / SEBSC/2010 - 11. 

Name of work — Providing Building for ICU , Labour 
room , Operation Theatre, Medical Store etc. in 
Government Hospital, Kayamkulam (Phase I) including 
electrical works. 

Estimate P. A . C . Rs. 3 ,15, 00 , 000 
Type of building - RCC Framed Structure 
No. of floors — 2 Floor. 
Foundation — Pile foundation . 

Doors and Windows — Red Padlock /Malaysian Wood 
door and Aluminium window . 

Flooring — V. C . Shield Tiles and Granite Floor. 
E . M. D . ---Rs. 50, 000 . 
Cost of tender documents — Rs. 25,000 + VAT. 

Date and time of sale of tender documents , 
5- 8- 2010 to 12- 8 - 2010 upto 3 p . m . 

Last date and time of receipt of tender - 19 - 8 - 2010 
upto 4 p . m . 

Time of completion — 18 months 
Tools and Plants required for the earth work : 

( 1) Concrete Mixture 0 .25m3 capacity - 2 Nos. 
(2 ) Concrete Vibrator petrol — 3 Nos., Diesel — 2 Nos . 
(3 ) Lift /Elevator — 2 Nos . 
( 4) 5 HP pump ( diesel) - 2 Nos. 
(5 ) Steel form work — 1000m2 

All the documents prevailing in this department 
regarding tender to pre - qualification are applicable to this 
tender also . Further details , if required can be had from 
this office during working hours . 


(പത്യ്യേകം മുദവച്ച കവറിൽ ക്ഷണിച്ചു കൊ ള ളു ന്നു . 
പി . ഡബ്ല . ഡി . ലൈസൻസ് ഉള്ള ഇലക് ടിക്ക ൽ 
കോൺടാക്ടർ മുഖേന ഇലക് ടിക്ക ൽ പണികൾ 
ചെയ്യിക്കേണ്ടതാണ്. ഇലക് ടിക്കൽ പണികൾക്ക് 
മേൽനോട്ടം വഹിക്കുന്നതും അളവുകൾ എടുക്കുന്നതും 
ചെക്ക് മെഷർ ചെയ്യുന്നതും ബില്ലുകൾ പാസ്സാക്കുന്നതും 
പൊതുമരാമത്ത് വകുപ്പിലെ ഇലക് ടിക്കൽ 
വിഭാഗമായിരിക്കും. 

- ദർഘാ സ് ഫോറ ങ്ങ ൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന 
ഉദ്യോ ഗ സ്ഥന്റെഓഫീസിൽ നിന്നും താഴെ പറ യു ന്ന 
പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 
12. 5 % വാറ്റും അടച്ച് അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
അപേക്ഷയോടൊപ്പം മുൻപരിചയം സംബന്ധിച്ച് എഗ്രിമെന്റ് 
അധികാരികളുടെ സർട്ടിഫിക്കറ്റുംകൂടി ഹാജരാക്കിയാൽ 
മാത്രമേ ദർഘാസ് ഫാറങ്ങൾ വിതരണം ചെയ്യുകയുള്ളു. 

- ദർഘാസ് നമ്പർ - പി . കൃ . 52 |എസ്. ഇ . ബി . 
എസ് . സി./2010- 11. 

- ( പവ്യ ത്തിയുടെ പേര് - കായംകുളം സർക്കാർ 
ആശുപത്രിയിൽ ഐ . സി . യു ., കാഷ്വാലിറ്റി, ലേബർ റൂം , 
ഓപ്പറേഷൻ തിയേറ്റർ, മെഡിക്കൽ സ്റ്റോർ 
എന്നിവയ്ക്കുവേണ്ടിയുള്ള കെട്ടിടനിർമ്മാണം, ഇലക്ട്രിക്കൽ 
പണികൾ ഉൾപ്പെടെ ( ഫെയ്സ് 1). 

അടങ്കൽ തുക - രൂപ 3, 15, 00 ,000 
-- കെട്ടിടത്തിന്റെ സ്വഭാവം- - ആർ. സി . സി . ഫയിംഡ് 
സ്ത്രക്ച്ചർ. 

നിലകളുടെ എണ്ണം- 2 നില 

വാതിലുകളും ജനലുകളും - റെഡ്പഡോക്ക്മലേഷ്യൻ 
വുഡ് വാതിലുകൾ, അലൂമിനിയം ജനലുകൾ 

ഫ് ളോറിംഗ് - വി . സി . ഷീൽഡ് ടെൽസ് ആന്റ് 
ഗ്രാനൈറ്റ് ഫ്ളോർ 
ഫൗണ്ടേഷൻ - പൈൽ ഫൗണ്ടേഷൻ. 
നിരതദ്രവ്യം രൂപ 50 , 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 25, 000 + വാറ്റ്. 

ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും - 5 - 8- 2010 
മുതൽ 12 - 8 - 2010 , 3 മണിവരെ. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- - 19 - 8 - 2010 വൈകുന്നേരം 4 മണിവരെ. 


കാലാവധി 18 മാസം 
-- ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങളും 
യന്ത്രസാമഗ്രികളും - കോൺക്രീറ്റ് മിക്സ്ച്ചർ മെഷീൻ 0.25 
എം .3 ശേഷിയുള്ളത്- 2 എണ്ണം, കോൺക്രീറ്റ് വൈബ്രേറ്റർ 
പെട്രോൾ - 3 എണ്ണം, ഡീസൽ- 2 എണ്ണം, ലിഫ്റ്റ്/ എലിവേറ്റർ- 2 
എണ്ണം, സ്റ്റീൽ ഫോം വർക്ക്- 1000 എം .2, 5 എച്ച്. പി . പമ്പ് 
ഡീസൽ- 2 എണ്ണം. 

- പൊതു മരാമത്ത് വകു പ്പിലെ ദർഘാസ് പരി ഗ ണ ന 
യ്ക്കുള്ളമറ്റു അനു ബന്ധനിയമ ങ്ങളും ഈ ദർഘാ സിന് 
ബാധകമായിരിക്കും. 


കേരള പൊതുമരാമത്ത് വകുപ്പ് ( കെട്ടിടങ്ങളും തദ്ദേശ 
സ്വയംഭരണ പണികളും) ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 
ഒരു പണിയുടെ അടങ്കൽ തുകയുടെ 40 % - ൽ കുറയാത്ത 
തുക യ്ക്കുള്ള സമാ ന മാ യ ഏതെ ങ്കിലും ഒരു പണി 
( ഒറ്റ പണി) കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം ചെയ്തുതീർത്തിട്ടു 
ള്ളവരുമായ കേരള പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പിലെ 
" എ ക്ലാസ് രജിസ്ട്രേഷനുള്ള കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നിവരിൽനിന്നും മുൻ യോഗ്യതാ നിർണ്ണ യ ത്തിനും 
പ്രവൃത്തിഏറ്റെടുത്തു നടത്തുന്നതിനുമുള്ള ദർഘാസുകൾ 


Office of the 
Superintending Engineer, 
Buildings and Local Works 
South Circle, 
Thiruvananthapuram . 


(Sd.) 
Superintending Engineer. 

( For and on behalf of 
Governor of Kerala ) 


ദർഘാസ് പരസ്യം 


( 2 ) 


( 3 ) 


( നമ്പർ 2/ എ . ഇ . ഇ ./ 2010 - 11 ) 
നമ്പർ ഡി . ബി . 1- 1 / 2008 . 

2010 ജൂ ലൈ 12 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി കോട്ടയം റോഡ് സ് 
സബ്ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന ജോലികൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും 28 - 7 -2010 വൈകുന്നേരം 
4 മണിവരെ വേലയുടെ പേര് രേഖപ്പെടുത്തി പ്രത്യേകം 
പ്രത്യേകം കവറുകളിലാക്കി മുദ്രവച്ച് മത്സര സ്വഭാവമുള്ള 
ദ ർ ഘാസുകൾ അന്നേദിവസം പകൽ 4. 30 മണിക്ക് 
അസിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാ ര പ്പെടു ത്തി യ വരോ ഹാജരുള്ള കരാറു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
(1) ( 2 ) 

| ( 3 ) 
1 4 / എ . ഇ . ഇ ./ 2010 - 1 -- റിവർ ബാങ്ക് റോഡിൽ 
0 / 000 മുതൽ 1/ 500 വരെയും കൊച്ചു പാലം 

കൊച്ചമ്പലം റോഡിൽ 0 / 000 മുതൽ 0 / 850 
വരെയും കാഞ്ഞിരം - പാണമ്പാടി റോഡിൽ 
0 / 000 മുതൽ 1 / 800 വരെയും ശ്രീനിവാസ 
അയ്യർ റോഡിൽ 0 / 000 മുതൽ 0/ 690 വരെയും 

കോട്ടയം - കാരാപ്പുഴ റോഡിൽ 0 / 000 മുതൽ 
1/ 895 വരെയും ചുങ്കം സെമിനാരി റോഡിൽ 
0 / 000 മുതൽ 1 / 910 വരെയും കോട്ടയം 
ചരിവ് റോഡിൽ 0 / 000 മുതൽ 2 / 000 കി . മീ . 
വരെയും അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 
ചെയ്യുക - രൂപ് 3 ലക്ഷം 

- 7 ,500 
2 5 / എ . ഇ . ഇ ./ 2 010 - 11 - വേളൂർ റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 2 / 820 വരെയും 
ടെമ്പിൾ റോഡിൽ കി . മീ . 0/ 000 മുതൽ 0 / 565 
വരെയും അറുപുഴ - പാറോച്ചാൽ റോഡിൽ 
0 / 000 മുതൽ 2 / 565 വരെയും തിരുവാതുക്കൽ 
ഇല്ലിയ്ക്കൽ റോഡിൽ 0 / 000 മുതൽ 1/ 740 
കി. മീ . വരെയും അത്യാവശ്യ അറ്റകുറ്റപ്പ ണി 
കൾ - രൂപ് 2 . 50 ലക്ഷം 

6 ,250 
6/ എ . ഇ . ഇ ./ 2010 - 1 - -പള്ളംപുതുപ്പള്ളി റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 6 / 002 വരെയും പള്ളം 
തോട്ടയ്ക്കാട്ട് റോഡിൽ കി. മീ. 0/ 000 മുതൽ 
6 / 000 വരെയും അ ത്യാ വശ്യ അറ്റ കു റ്റ 
പ ണികൾ ചെയ്യുക - രൂപ 3 ലക്ഷം 
| 7 / എ . ഇ . ഇ . 2010- 11 - ഗസ്റ്റ് ഹൗസ് മുതൽ പള്ളം 
പുതുപ്പള്ളി റോഡിൽ കി . മീ . 0 / 000 മുതൽ 
0 / 870 വരെയും പരുത്തുംപാറ - കൊല്ലാട് 
റോഡിൽ കി . മീ . 0 / 000 മുതൽ 2/ 100 വരെയും 
പനച്ചിക്കാട് ക്ഷേത്രം- എരവിനല്ലൂർ റോഡിൽ 
കി. മീ . 0/ 000 മുതൽ 2/ 490 വരെയും അത്യാവശ്യ 
അറ്റകുറ്റപ്പണികൾ ചെയ്യുക -രൂപ 1.50 ലക്ഷം 3,750 
8 / എ . ഇ . ഇ ./ 2010 - 1 - അതിരമ്പുഴ- ലിസി കൈപ്പുഴ 
റോഡിൽ കി . മീ . 1/ 400 മുതൽ 3/ 300 വരെയും 
മാന്നാനം- കൈപ്പുഴ റോഡിൽ 0 / 000 മുതൽ 
0 / 900 വരെയും അത്യാവശ്യ അറ്റകുറ്റപ്പണി 
കൾ ചെയ്യുക - രൂപ 2 ലക്ഷം 

- 5 , 000 
9/ എ . ഇ . ഇ ./ 2010 - 11 - തണ്ടാശ്ശേരി- പാറക്കടവ് 
റോഡിൽ കി . മീ . 2 / 500 മുതൽ 4/ 500 വരെയും 
അറുമാനൂർ റോഡിൽ 2 / 000 മുതൽ 3/ 000 
വരെയും അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ 
ചെയ്യുക - രൂപ 1.90 ലക്ഷം 

- 4 , 750 


7 10 / എ . ഇ . ഇ ./ 2010 - 1 -- എം . സി . റോഡിൽ കി . മീ . 

163 / 00 മുതൽ 165/ 000 വരെ കുഴിയാക്കുക 
രൂപ 0.60 ലക്ഷം 

- 1, 500 
8 11 / എ . ഇ . ഇ ./ 2010 - 11- - മണ്ണപ്പള്ളി- പൂ വത്തിലപ് 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 6 / 000 വരെയും 
താനിക്കപ്പള്ളി- എരുഞ്ഞിപ്പുഴ റോഡിൽ കി. മീ . 
0 / 000 മുതൽ 1/ 500 വരെ യും 6 / 000 മുതൽ 
11/ 00 വരെയും മഞ്ഞ മറ്റം - കൊഴുവിനാൽ 
റോഡിൽ കി . മീ . 1 / 000 മുതൽ 3 / 500 വരെയും 
കുഴിയാക്കുക - രൂപ് 3 ലക്ഷം 

7 , 500 
12 / എ . ഇ . ഇ ./ 2010 - 11 - അയർകുന്നം- പാമ്പാടി 
റോഡിൽ കി. മീ . 0/ 000 മുതൽ 4 / 000 വരേയും 
5/ 500 മുതൽ 7 / 600 വരെയും ഒറ വയ്ക്കൽ - 
കണ്ണൻ കുന്ന് റോഡിൽ കി. മീ . 2 / 000 മുതൽ 
4/ 000 വരെയും കുഴിയാക്കുക - രൂപ 1.50 ലക്ഷം 3, 750 
ദർഘാസ് പ്രമാണത്തിന്റെ വില - കമ നമ്പർ 1, 3 , 8 
ഇവയ്ക്ക് രൂപ രൂപ 600 + വി. നി ., കമനമ്പർ 2 - ന് രൂപ 500 + 
വി . നി ., കമനമ്പർ 4 , 5, 6, 7 , 9 ഇവയ്ക്ക് രൂപ് 400 + വി . നി . 

ദർഘാസ് പ്രമാണങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസ ങ്ങ 
ളിലും രാവിലെ 10 .15 മണി മുതൽ വൈകുന്നേരം 5. 15 മണി 
വരെ യും ദർഘാസ് ദിവസം പകൽ 1 മണി വരെയും 
നിശ്ചിതവിലയും വില്പന നികുതിയും ഒടുക്കി രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾക്ക് 
അടച്ച തുക ഒരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. 
നിരതദ്രവ്യം കോട്ടയം റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ 
ത ര ത്തിൽ വാങ്ങ ണ്ടതും ജോലിയുടെ പേരും അതിൽ 
പ്രത്യേകം രേഖപ്പെടുത്തി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതുമാണ്. ടി തുക പണമായോ ചെക്കായോ സ്വീകരിക്കുന്ന 
തല്ല. ദർഘാസ് പ്രമാണങ്ങൾ അംഗീകൃത കരാറുകാർക്കു 
മാത്രം നൽകു ന്നതും അ വ കൈമാറ്റം ചെയ്യു വാൻ 
പാടില്ലാത്തതും ആകുന്നു . ദർഘാസ് ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസ് നട ത്തു ന്നതാ ണ് . ഓരോ 
ദർഘസിനോടൊപ്പം അൻപതുരൂപയുടെമുദ്രപത്രത്തിൽ പ്രാഥ 
മിക കരാർ ഉടമ്പടി പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
- ദർഘാ സു ക ളുടെ കാലാവധി ( പീ രി യ ഡ് സ് ) അ വ 
സ്വീക രിക്കുന്ന അവ സാന ദിവസം മുതൽ നാലു മാസം 
വരെ യാ യി രിക്കും. ജോലി തീർക്കേണ്ട കാലാവധി മൂന്നു 
മാസമായിരിക്കും കേരള പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസു 
കളെ സംബ ന്ധി ക്കുന്ന മറ്റെല്ലാ വ്യവ സ്ഥ കളും ഈ 
ദർഘാസിനും ബാധകമാണ്. 


C 


500 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ 
കാര്യാലയം, റോഡ്സ് 
സബ്ഡിവിഷൻ, കോട്ടയം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


6 


81 


) 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി . റ്റി .എൻ. 1/2010 - 11( 3 ). 

2010 ജൂ ലൈ 9. 
കേരള ഗവർണ്ണർക്കു വേണ്ടി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, നിരത്ത് വിഭാഗം, ഇടുക്കി താഴെ പറയുന്ന 
പണികൾക്കുള്ള ദർഘാസ് 2010 ജൂലൈ മാസം 29 , 30 
എന്നീ തീയ തി ക ളിൽ വൈകു ന്നേരം 3 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. 


(1) 


- ( 2 ) 


( 3 


ക്രമ ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
( 1 ) ( 2 ) 

- ( 3) 
സാധാരണ അറ്റകുറ്റപ്പണികൾ 2010 - 11 


15 ,000 


13 83 ഇള / 2010 - 11 - തൊടുപുഴ പുളിയൻമല 

റോഡിൽ കി . മീ . 85/ 600 മുതൽ 92 / 167 
വരെ ടി - രൂപ 6 ,00,000 
84 ഇള/ 2010 - 1 - - പീരു മട് ദേ വി കു ളം 
റോഡിൽ കി . മീ . 19 / 000 മുതൽ 26 / 500 
വരെയും കി . മീ . 27 / 500 മുതൽ 29 / 000 
വര യും കി . മീ . 32 | 0 0 0 മുതൽ 34 / 8 0 0 
വരെയും കി . മീ . 37 / 500 മുതൽ 40 / 05 0 
വരെയും ടി - രൂപ 11,20,000 
85/ ഇഇ / 2010 - 11 - പ്രകാശ് വെട്ടിട്ക്കാമറ്റം 
- റോഡിൽ കി . മീ . 3 / 400 മുതൽ 7 / 400 
വരെ ടി - രൂപ 5,80,000 


28 , 000 


2 


1 - 1 


14 , 500 


1 71/ ഇഇ) 2010 - 1 - - നോർത്തേൺ ഔട്ട് ലെറ്റ് 

റോഡിൽ കി . മീ . 13 / 000 മുതൽ 16 / 000 
വരെയും കി . മീ . 27 / 000 മുതൽ 28 / 000 
വരെയും കി . മീ . 37 / 000 മുതൽ 38 / 000 
വരെയും ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
അറ്റ കു റ്റ പ ണി കളും ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പെറ്റും ചെയ്യുക - രൂപ 9,00,000 

22 ,500 
72/ ഇഇ / 2010 - 11 - കല്ലാർ മാങ്കുളം റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 10 / 000 വരെ ടാർ 
ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
പണികളും ബിറ്റ് ചിപ്പിംഗ് കാർപ്പെറ്റും 
ചെയ്യുക - രൂപ 5,00 ,000 

12 , 500 
3 73 / ഇഇ / 2010 - 1 - അട്ടപ്പള്ളം ആന വിലാസം 

റോഡിൽ കി . മീ . 0 / 000 മുതൽ 6/ 00 വരെ 
ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
പ ണികൾ ചെയ്യുക - രൂപ 6, 00 , 000 

15 , 000 
74 / ഇഇ/ 2010 - 11 - ഗ്ളെൻ മേരി റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 8 / 600 വരെ ടി - 
രൂപ 6, 00 , 000 

15 ,000 


16 86 / ഇഇ/ 2010 - 1 - - കട്ടപ്പന ഇരട്ട യാർ റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 5 / 500 വരെ ടി - 
രൂപ 5 , 50 , 000 

13 , 750 


17 87 / ഇഇ/ 2010 - 1 - മൂലമറ്റം പുള്ളിക്കാനം 

റോഡിൽ കി . മീ . 0 / 000 മുതൽ 9 / 000 
വരെയും 11/ 000 മുതൽ 15 / 400 വരെയും 
ബിറ്റ് ചിപ്പിംഗ് കാർപ്പറ്റ് ചെയ്യുക 
രൂപ 15,00, 000 


33 , 750 


4 


| 18 88 / ഇഇ) 2010 - 11 - മുട്ടം കരിങ്കുന്നം റോഡിൽ 

കി . മീ . 0 / 000 മുതൽ 9 / 600 വരെ ( കി . മീ . 

1 / 200 മുതൽ 5 / 000 ഒഴികെ) ടി - രൂപ 5,00, 000 12 ,500 
19 89 / ഇe / 2010 - 1 - ഞറുക്കുറ്റി വണ്ടമറ്റം 

ബൈപ്പാസ് റോഡിൽ ടി - രൂപ 6, 00 ,000 15,000 


5 


75 / ഇഇ/ 2010 - 11- - പുളിയൻമല കമ്പംമെട്ട് 
റോഡിൽ കി . മീ . 9 / 900 മുതൽ 12 / 260 വരെ 
ടി - രൂപ 6,00,000 


15 , 000 


15 , 000 


76/ ഇഇ/ 2010 - 11 - ചേറ്റുകുഴികൂട്ടാർ റോഡിൽ 
കി . മീ . 2 / 200 മുതൽ 5 / 490 വരെ ടി - 

രൂപ 6,00,000 
7 77/ ഇഇ / 2010 -1 - തടിയം പാട് കുതിരക്കല്ല് 

മരിയാപുരം റോഡിൽ കി. മീ. 3 / 000 മുതൽ 
5 / 300 വരെ ടി - രൂപ 6,00,000 


15 , 000 


78 / ഇള / 2010 - 11 - തൊടു പുഴ പുളിയൻമല 

റോഡിൽ കി . മീ . 47 / 000 മുതൽ 55 / 000 
വരെയും കി . മീ . 62 / 000 മുതൽ 70/ 000 വരെയും 
ടി - രൂപ 6, 00,000 

15 , 000 


90 / ഇഇ / 2010 - 1 - കാളിയാർഎസ്റ്റേറ്റ് റോഡിൽ 
കി . മീ . 0 / 000 മുതൽ 6/ 000 വരെ ടാർ 
ഉപയോഗിച്ചുള്ള അത്യാവശ്യ അറ്റകുറ്റ 
പണികൾ ചെയ്യുക - രൂപ 5,00,000 

12 , 500 
21 91/ ഇഇ/ 2010 - 1 - പുതുപ്പരിയാരം വഴിയുള്ള 

മണക്കാട് നെടിയശാല റോഡിൽ കി . മീ . 
0 / 000 മുതൽ 3 / 620 വരെ ബിറ്റ് ചിപ്പിംഗ് 
കാർപ്പറ്റ് ചെയ്യുക - രൂപ 5,00,000 

12 , 500 
22 92/ ഇഇ / 2010 - 1 - പടിഞ്ഞാറെ കോടിക്കുളം 

കാളിയാർ റോഡിൽ കി . മീ . 0 / 000 മുതൽ 
8 / 800 വരെ ടാർ ഉപയോഗിച്ചുള്ള അത്യാവശ്യ 
അറ്റകുറ്റപ്പണികൾ - രൂപ 6,00, 000 

15 , 000 
93 / ഇഇ/ 2010 - 11 - നെയ്യാശ്ശേരി തൂക്കും 
ബൻസാഡിൽ റോഡിൽ കി . മീ . 0 / 000 
മുതൽ 10 / 000 വരെ ടി - രൂപ 6,00,000 15 ,000 
- 94 / ഇഇ/ 2010-1 - നെയ്യാശ്ശേരി തൂക്കും 
ബൻസാ ഡിൽ റോഡിൽ കി . മീ . 12 / 000 
മുതൽ 17 / 000 വരെ ടി - രൂപ 5,00,000 12 ,500 


23 


79 / ഇഇ / 2010 - 1 - പൈനാവ്അശോകന്റെ വല 
റോഡിൽ കി . മീ . 8 / 000 മുതൽ 12 / 500 
വരെയും കി . മീ . 17 / 000 മുതൽ 21 / 000 

വരെയും ടി - രൂപ 10,00, 000 
10 80 / ഇഇ / 2010 - 11 -മുരിക്കാശ്ശേരി മേലെ ചിന്നാർ 

റോഡിൽ കി . മീ . 0/ 000 മുതൽ 14 / 500 
വരെ ടി - രൂപ 8 ,00 ,000 


25, 000 


2 4 


20 , 000 


25 


11 


- 81/ ഇഇ/ 2010 - 11 - ഇടുക്കി നേര്യമംഗലം 
- റോഡിൽ കി . മീ . 28 / 000 മുതൽ 49/ 320 
വരെ ടി - രൂപ 8,00,000 


20,000 


- 95 / ഇഇ / 2010 - 1 - - നെയ്യാശ്ശേരി തൂക്കും 
ബൻസാ ഡിൽ റോഡിൽ കി . മീ . 17 / 000 
മുതൽ 28 / 500 വരെ ടി - രൂപ 5, 00,000 12 ,500 

ദർഘാസ് പ്രമാണത്തിന്റെ വില - ക്രമനമ്പർ 1, 9, 10, 11 
ഇവയ്ക്ക് രൂപ 1,500 + വി. നി ., ക്രമനമ്പർ 2, 18, 20 , 21 , 24 , 25 
ഇവയ്ക്ക് രൂപ 1, 000 + വി. നി., ക്രമനമ്പർ 14 - ന് രൂപ 1,700 + വി. നി.. 

കമ നമ്പർ 16 - ന് രൂപ 1,100 + വി . നി ., കമ നമ്പർ 17 - ന് 
രൂപ 2, 300 + വി . നി., മറ്റുള്ളവയ്ക്ക് രൂപ 1,200 + വി . നി. 


12 82 / ഇഇ/ 2010 - 11 - തൊടുപുഴ പുളിയൻമല 

റോഡിൽ കി . മീ . 70/ 000 മുതൽ 77 / 000 
വരെയും കി . മീ . 80 / 000 മുതൽ 85 / 000 
വരെയും ടി - രൂപ 8,60,000 


21,500 


( 2 ) 


( 3 ) 


7 


8 


10 


400 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 

( 1) 
കമനമ്പർ 1 മുതൽ 13 വരെ 28 - 7 - 2010 , 4 മണി വരെ. 

28 / 2010-11 -- പൈനാവ്പൂർണ്ണിമ ക്ലബ് കിച്ചൺ 
ക്രമനമ്പർ 14 മുതൽ 25 വരെ 29 - 7 - 2010 , 4 മണിവരെ. 

ബ്ലോക്കിൽ എൻ. ഡി. ആർ. എഫ്. യൂണിറ്റിനു 
-- ദർഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാന 

വേണ്ടി വൈദ്യുതീകരണം -രൂപ 40 ,000 1,000 
തീയ തിയും സമയവും - കമ നമ്പർ 1 മുതൽ 13 വരെ 

29 / 2010 - 11 -- പൈനാവ് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് 
29 - 7 - 2010 , 3 മണി, കമനമ്പർ 14 മുതൽ 25 വരെ 30 - 7 - 2010 , 

നമ്പർ എഫ്. 22 ( ബി), എൻ. ഡി. ആർ. എഫ്. 
3 മണി. 

- യൂണിറ്റിനുവേണ്ടിഇൻസ്റ്റലേഷൻ പുതുക്കലും 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 

അധിക വൈദ്യുതീകരണവും-- രൂപ് 19, 000 500 
കരാറുകാർക്ക് വേണ്ട യോഗ്യത എ . ബി. സി. രജിസ്ട്രേഷൻ. 

30/ 2010- 17 ടി നമ്പർ എഫ് . 22 ( സി ), 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കുന്ന പ്രാഥമിക ഉടമ്പടി 

എഫ്. 22 ( ഡി ) എന്നിവ എൻ. ഡി. ആർ. എഫ്. 
യൂണിറ്റിനുവേണ്ടി ടി - രൂപ 19 ,000 - 

500 
ആവശ്യമായ മുദ്രപത്രത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതാണ്. 
അല്ലാത്തപക്ഷം ടി ദർഘാസ് നിരസിക്കുന്നതാണ്. 

31 / 2010 -11- തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷ 

- നിലെ കുടുംബ കോടതിയിൽ അറ്റകുറ്റ 
- ദർഘാസ് സംബ ന്ധിച്ച് നില വി ലു ള്ള എല്ലാ 

വേലകൾ - രൂപ 14 ,700 
നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങ ൾക്ക് ഈ ആഫീസിൽ നിന്നും പ്രവൃത്തി 

- 11 32 /2010 -11 - ദേവികുളം ഗവൺമെന്റ് ഗ് 
ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 

ഹൗസിൽ അറ്റകുറ്റവേലകളും വാട്ടർ ഹീറ്റർ 
സ്ഥാപിക്കലും- രൂപ 14,993 

400 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

- ( ഒപ്പ്) 

കരാറുകാരുടെ തരംതിരിവ്- എല്ലാ ക്ലാസ്സും. 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് - അടങ്കൽ തുക പഴയ ഷെഡ്യൂൾ നിരക്കിൽ ഉൾപ്പെടുത്തി. 
നിരത്തു വിഭാഗം, ഇടുക്കി. 

എഞ്ചിനീയർ. - യിരിക്കുന്നു. ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 300 + വാറ്റ്. 

നിർമ്മാണ കാലാവധി 15 ദിവസം. ദർഘാസുകൾ ദർഘാസ് 

ദിവസം വൈകുന്നേരം 4 മണി വരെ സ്വീകരിക്കു ന്നതും 
ദർഘാസ് പരസ്യം 

4. 30 - ന് തുറ ക്കു ന്ന തു മാ ണ്. ദർഘാസ് സംബ ന്ധിച്ച് 
നമ്പർ ഇ . എൽ 79 ( ടി ) 2/ 2010 - 11. 

2010 ജൂൺ 30. പൊതു മരാമത്ത് വകുപ്പിലുള്ള എല്ലാ നിബന്ധനകളും 

ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

ആ ഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ വിഭാഗം സബ് ഡിവിഷൻ, 

അന്വേഷിച്ചറിയാവുന്നതാണ്. 
ഇടുക്കി താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് 
വകു പ്പിലെ അംഗീകൃത കരാ റു കാ രിൽനിന്നും മത്സര 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
സ്വഭാവമുള്ള ദർഘാസുകൾ 28 - 7 - 2010 വൈകുന്നേരം 4 

എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 
മണിവരെ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഇല്ക്ട്രിക്കൽ വിഭാഗം 

എക്സിക്യൂട്ടീവ് 
സബ് ഡിവിഷൻ, ഇടുക്കി. 

എഞ്ചിനീയർ. 
ടെണ്ടർ നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ - പ്രവൃത്തിയുടെ പേരും രൂപ് 

ദർഘാസ് പരസ്യം 
അടങ്കൽ തുകയും 

നമ്പർ ഡി .1- 250 / 99. 
- ( 2 ) 
( 1) ( 3 ) 

2010 ജൂ ലൈ 7. 
22 / 2010 - 11 - പൈനാവ് ഗവൺമെന്റ് 

കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ക്വാർട്ടേഴ്സ് നമ്പർ എഫ് 21 ( എ ) , എഫ് 21 

എഞ്ചിനീയർ, ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, തൊടുപുഴ, 
( ബി ) എന്നിവ എൻ. ഡി . ആർ. എഫ്. 

ഇടുക്കി താഴെപ്പറയുന്ന പ്രവർത്തികൾക്ക് അംഗീക ത 
യൂണിറ്റിനുവേണ്ടിഇൻസ്റ്റലേഷൻ പുതുക്കലും 

കരാറുകാരിൽ നിന്നും ദർഘാസുകൾ 2 - 8- 2010 വൈകുന്നേരം 
അ ധിക വൈദ്യുതീകരണവും - 

4 മണിവരെ സ്വീകരിക്കു ന്നതും 4.30 - ന് ഹാജരായിട്ടുള്ള 
രൂപ 39,500 

1,000 

കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
2 23 / 2010 - 1 ടി നമ്പർ എഫ്21 ( സി ), എഫ് 

കമ 

ദർഘാസ് നമ്പരും നിരതദ്രവ്യം 
21 ( ഡി ) എന്നിവ എൻ. ഡി . ആർ. എഫ്. 

നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
യൂണിറ്റിനുവേണ്ടി ടി - - രൂപ 39 , 500 

1, 000 

അടങ്കൽ തുകയും 
24/2010-11 ടി നമ്പർ സി 6, എൻ. ഡി. ആർ. എഫ്. 

പെഷ്യൽ റിപ്പയേഴ്സ് 
യൂണിറ്റിനു വേണ്ടി ടി - -രൂപ 45,500 

| 1,200 
25 / 2010 - 11 - ടി നമ്പർ എഫ് 22 ( എ ), 

1 94 /എഇഇ / 2009 -10 - ഡയറ്റ് ക്വാർട്ടേഴ്സ് , 
എൻ. ഡി . ആർ. എഫ്. യൂണിറ്റിനുവേണ്ടി 

- തൊടുപുഴ- മേൽക്കൂരയും അലക്കുകല്ലും 
ടി - രൂപ് 22,500 

600 നിർമ്മാണം - രൂപ 75,000 

1, 900 
26/ 2010-1 ടി നമ്പർ സി 1, എൻ. ഡി. ആർ. എഫ്. 

2 95/ എഇഇ/ 2009- 10 - പി. ഡബ്ളിയു . ഡി. 
യൂണിറ്റിനു വേണ്ടി ടി - രൂപ 15,000 

റസ്റ്റ് ഹൗസ്, തൊടുപുഴ - വി . ഐ . പി . 
27 / 2010- 11 പൈനാവ്പൂർണ്ണിമ ക്ലബ് ഹാൾ, 

റൂമിൽ അലൂ മി നിയം ഡോർ സ്ഥാപി 
എൻ. ഡി. ആർ. എഫ്. യൂണിറ്റിനുവേണ്ടി 

ക്കുന്നതിനും അനുബന്ധ ജോലികൾക്കും - 
ടി -- രൂപ 50,000 

1,250 

രൂപ 75,000 


കമ 


600 


- 1, 900 


Bôrelom Gonoomlong ule - 001 400 + coð . 
LUJO @ Ovol 018Goom Abelow ! 1 Domo. 


ദർ ഘാസ് ഫോറ ങ്ങളും മറ്റ് വിവ ര ങ്ങളും ഈ 
ഓഫീസിൽ നിന്നും ദർഘാസ് ദിവസം ഒരു മണിവരെ 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . പൊതു 
മ രാ മത്ത് വകു പ്പി ൽ നിലവിലുള്ള എല്ലാ ദർഘാസ് 
നിയമങ്ങളും ഈ ദർഘാസിനും ബാധകമാണ്. ദർഘാസി 
നോടൊപ്പം കരാറുകാരൻ 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ 
പ്രാഥമിക ഉടമ്പടി എഴുതി സമർപ്പിക്കാത്തപക്ഷം ദർഘാസു 
- CÔ Toile 01 002 m O. B . 3 Ô oelo 02 - CÔ YO6330 Ô 
ഉദ്ദേശിക്കുന്ന കരാറുകാരൻ കേരള നിർമ്മാണ തൊഴിലാളി 
ക്ഷേമ നിധിയിലേയ്ക്കുള്ള വിഹിതം അടച്ചിട്ടുള്ള രസീത് 
കാണിക്കേണ്ടതാകുന്നു . 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് 
ബിൽഡിംഗ്സ് സബ് ഡിവിഷൻ, 
0000522119 . 


(6391) 
അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
2996m108. 


PRE - QUALIFICATION TENDER NOTICE 


No. D5- 3703 /22/ 2010 . 


28th June 2010 . 


Bids from Contractors/ forms for pre-qualification 
cum - financial bids are invited by the Superintending 
Engineer, Buildings and Local Works, Central Circle , 
Thrissur upto 4 p . m on 19 - 8 - 2010 for the work 
mentioned below (double cover system ). 

Tender No. - P. Q . 34 /2010 - 11 
Name of work Construction of Government 

Office Complex at 

Wadakkanchery , Thrissur 
Estimate PAC 
(Civil + Electrical) — Rs. 270 Lakh 
Period of completion — 18 months 
Details of work – Three storied RCC framed 

structure . 
Foundation 

RCC Column footing/RR 

masonry 
Superstructure High density solid cement 

concrete block Masonry 
Doors 

Pincoda, PVC , Steel 
Windows 

Aluminium 
Flooring 

Granite , Vitrified and 
Ceramic tiles 


building can obtain pre -qualification bids and tender 
schedule of the above building works from the office of 
under signed from 10 - 8 - 2010 to 12 - 8 - 2010 between 
10 . 15 a .m . to 4 p .m . , on application and payment of 
Rs. 25 ,000 + VAT. The Electrical work of the above 
building shall be done simultaneously with approved 
licencies of Electrical Inspectorate /Registered Electrical 
Contractors in PWD under the supervision of Electrical 
wing of P. W .D . The Contractors/ Firms themselves should 
produce relevant records to prove their eligibility before 
the undersigned for obtaining the bids , the eligibility 
norms are as follows : 

1 . Contractor/ Firms should execute Government 
works of similar : Nature costing Rs. 162 Lakh each 
during the last five financial years (Annual Turn Over). 

2 . Contractors /Firms should have satisfactorily 
completed a single Work at least not less than Rs. 108 
lakh ( Estimate PAC ) during the last 3 years. 

3. Contractors/ Firms should have a financial capacity 
of producing Bank guarantee at 10 % of Contract amount 
of the work at the time of executing agreement. 
4 . List of tools and plants: 
Lorry/ Tipper 

3 Nos. 
Hoist 

3 Nos. 
Cement Concrete Mixer 

3 Nos. 
Vibrator 

4 Nos. 
Pump 

3 Nos . 
Generator 

2 Nos. 
Scaffolding & Shuttering 

2500m2 
JCB 

- 1 No. 
Copy of certificate for item No. 1, 2 and 4 attested 
by an officer not below the rank of Executive Engineer 
should be submitted along with the request for obtaining 
the bid . 

The filled up and signed P . Q . bids along with all 
required Proforma and questionnaires and certificates 
( in triplicate ) with E . M . D for Rs. 50, 000 pledged in 
favour of undersigned with executed preliminary 
agreement in stamp paper for Rs. 100 in one sealed 
cover (P. Q . bid cover ) and tender schedule ( price bid ) in 
another cover superscribing the name of work and the 
Pre -Qualification bids as in the case may be sent by 
registered post so as to reach the office of undersigned 
before 4 p .m . on 19 -8 -2010 . The department will not be 
responsible for any delay or loss in delivering by post 
(Courier Service will not be accepted ). The tender 
documents will be issued only to the registered 
contractor s of PWD and are not transferable. If the date 
of receiving tender happened to be a public holiday , the 
tender will be received next working day in the specified 
time. 


A Class Contractors /Firms (also having joint venture) 
registered in State PWD having experience in the building 
construction work of similar nature and also consider 
themselves capable of taking up the construction of major 


4 . 


താഴെ പറയുന്ന മിഷിനറി സ്വന്തമായി ഉണ്ടായിരിക്കേ 
ണ്ടതാണ്: 


ലോറി/ ടിപ്പർ 

3 എണ്ണം 
ഹോയിസ്റ്റ് 
സിമന്റ് കോൺക്രീറ്റ് ആന്റ് 

മോട്ടോർ മിക്സർ 
വൈബ്രേറ്റർ 
പമ്പ് 
ജനറേറ്റർ 
സ്കാഫോൾഡിംഗ് ആന്റ് 
ഷട്ടറിംഗ് 

- 2500 ച . മീ . 
ജെ . സി. ബി. 

- 1 എണ്ണം 
- 1, 2 , 4 എന്നിവ തെളി യി രു ന്ന തി നുള്ള രേഖ ക ൾ 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദവിയിൽ കുറയാത്ത ഒരു 
ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 


- The P . Q . bids will be opened on 19 - 8 - 2010 at 
4 .30 p.m . and will be submitted to Chief Engineer s 
Committee for scrutiny and finalization of Pre 
qualification panels . The cover containing tender schedule 
(price bid ) will be opened only after the finalization of 
P . Q . bids by Chief Engineer s Committee and only these 
of the bidders who have become pre - qualified for the 
particular work . 

The date and time of opening of price bid will be 
intimated to the P . Q . contractors / firm concerned in 
time. The tenders of those who have not become 
qualified will not be considered on any account. 

The tenders of the contractors /firms without required 
E .M . D of Rs. 50 ,000 pledged in the name of undersigned 
and the executed preliminary agreement in stamp paper 
worth Rs. 100 in Cover No . I ( Technical bid ) will be 
summarily rejected . 

The condition in G . O . ( P ) 84 /97/ PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K . P.W .D regarding P. Q . bids and tenders will 
remain unchanged and are equally applicable to the above 
work also . The undersigned reserves the right to reject 
all or any of the tenders on P . Q . bids without assigning 
any reasons. Price preference of 10 % of the contract 
amount of the lowest quoted contractor may be allowed 
to the tender submitted by M /s Kerala State Construction 
Corporation Limited . All the rules in PWD regarding the 
tenders are applicable to this tender also . 

- മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ് 
ആന്റ് ലോക്കൽ വർക്സ്, തൃശ്ശൂർ പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ 
പ വർത്തി ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് പരി ച യ 
സ മ്പ ന്ന രും സാമ്പ ത്തികശേഷി യു ള്ള വ രു മാ യ “ എ 
ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും താഴെ 
പറയുന്ന പ്രവർത്തിക്ക് മുൻ യോഗ്യതാ നിർണ്ണയത്തിനും 
പ്രവർത്തിക്കുമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊള്ളുന്നു 
( ഡബിൾ കവർ സഹി തം ) . ഈ പ്രവർത്തി യു ടെ 
ഇലക്ട്രിക്കൽ വർക്കുകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ 
അംഗീകാരമുള്ളവർ, രജിസ്റ്റേർഡ് ഇലക്ട്രിക്കൽ കോൺട്രാസ്റ്റേഴ്സ്, 
എന്നിവരെക്കൊണ്ട് പി. ഡബ്ല . ഡി . ഇലക്ട്രിക്കൽ വിഭാഗം 
എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർവ്വഹിക്കേണ്ടതാണ്. 
താഴെ പറയുന്ന യോഗ്യ ത കൾ തെളിയിക്കുന്നതിനു ഉള 
രേഖകൾ ദർഘാസ് വാങ്ങുന്നതിനുള്ള അപേക്ഷയോടൊപ്പം 
സമർപ്പി ക്കേ ണ്ട താ ണ് . കഴിഞ്ഞ അഞ്ച് സാമ്പ ത്തിക 
വർഷങ്ങളിൽ വാർഷിക ഇടപാട് തുക 162 ലക്ഷം രൂപയിൽ 
കുറയാത്ത സമാനമായ സർക്കാർ പ്രവർത്തികൾ ചെയ്തിരിക്കണം. 

-- 1. ആയതിന്റെ ലഭ്യമായ ഏറ്റവും പുതിയ വർഷത്തിലെ 
ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ കണക്ക്) ഉള്ളടക്കം ചെയ്തി 
രിക്കണം. 

2. അപേക്ഷകർ പ്രവർത്തിയുടെഎസ്റ്റിമേറ്റിന് അടങ്കൽ 
തുക 108 ലക്ഷം രൂപയെങ്കിലും ഒറ്റ കരാറിൽ തൃപ്തികരമായി 
കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത്പൂർത്തീകരിച്ചി 
രിക്കണം. 

3. എസ്റ്റിമേറ്റ് തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകു 
ന്നതിനുള്ള സാമ്പത്തികശേഷി ഉണ്ടായിരിക്കണം. ഇതിനായി 
ഈ പ്രവർത്തിയുടെ പേരിൽ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് 
ഉള്ളടക്കം ചെയ്തിരിക്കണം. 


ദർഘാസ് നമ്പർ - പി . ക്യൂ . 34 /2010 - 11. 

പ്രവർത്തിയുടെ പേര്- ത്യശ്ശൂർ വട ക്കാ ഞ്ച രി യിൽ 
- ഗവൺമെന്റ് ഓഫീസ് കോംപ്ലക്സ് നിർമ്മാണം. 

അടങ്കൽ തുക ( സിവിൽ + ഇലക്ട്രിക്കൽ) - രൂപ 270 
ലക്ഷം. 

വിവരണം - മൂന്ന് നിലകളിൽ പ്രബലിത കോൺക്രീറ്റ് 
ചട്ടക്കൂടോടുകൂടിയ കെട്ടിടം. 

അടിത്തറ- കോളംപ്യൂട്ടിംഗ് കരിങ്കൽപ്പണി. 
വാതിൽ - പിൻഗോഡ് മരം 
ജനൽ അലൂമിനിയം 
ചുമർ - ഹൈഡൈൻ സിറ്റി സോളിഡ് കോൺ കീറ്റ് 
ബ്ലോക്ക്. 

ഫ്ളോറിംഗ്- ഗ്രാനൈറ്റ്, വിട്രിഫൈഡ്, ആന്റ് സിറാമിക് 
ടെൽസ്. 

കാലാവധി - 18 മാസം. 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുള്ള 
ഫോറ ങ്ങ ൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗസ്ഥന്റെ 
ഓഫീസിൽ നിന്നും 10 - 8 - 2010 മുതൽ പ്രവർത്തി 
ദി വ സ ങ്ങ ളിൽ 10. 15 - നും 4 മണിക്കും ഇട യിൽ രൂപ 
25 ,000 + വാറ്റ് അടച്ച് അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . 
12 - 8 - 2010 , 4 മണിക്കു ശേഷം യാതൊരു കാരണവശാലും 
ദർഘാസ് ഫോറ ങ്ങ ൾ ലഭി ക്കു ന്ന ത ല്ല . ദർഘാസ് 
സ്വീക രിക്കുന്ന അ വ സാന തീയതി 19 - 8 - 2010, 4 മണി 
വരെയാണ്. 

കേരള കൺ സ് ടക്ഷൻ കോർപ്പറേ ഷ ന് കുറഞ്ഞ 
- ദർഘാസുകൾ സമർപ്പിക്കുന്ന കരാറുകാരന്റെ ദർഘാസ് 
തുകയിൽനിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 
പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ ഫോറങ്ങൾ 
(3 കോപ്പി), നിരതദ്രവ്യം, പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ 
അടക്കം ആദ്യത്തെ കവറിലും പ്രവർത്തിക്കുള്ള ദർഘാസ് 
രണ്ടാമത്തെ കവറിലും പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ 
-- അടക്കം ചെയ്ത് പ്രവർത്തിയുടെ പേരും മറ്റും യഥാവിധി 

ക വ റിനു മുകളിൽ എഴുതി താഴെ ഒപ്പിട്ടി രിക്കുന്ന 
ഉദ്യോ ഗ സ്ഥന്റെ ഓഫീസിൽ ദർഘാസ് പമാ ണ ങ്ങ ൾ 
ലഭി ക്കേണ്ട അ വ സാന തീയതി 4 മണിക്ക് മുൻപായി 
എത്തുന്ന വിധത്തിൽ രജിസ്റ്റേർഡ് തപാലിൽ അയച്ചിരി 
ക്കേണ്ടതാണ് ( കൊറിയർ സർവ്വീസിൽ വരുന്ന തപാലുകൾ 
സ്വീകരിക്കുന്നതല്ല). തപാൽ തകരാറുമൂലമോ മറ്റേതെങ്കിലും 


കാര ണ വ ശാലോ നിശ്ചിത സമയം കഴി ഞ്ഞു കിട്ടുന്ന 
ദർഘാസുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് യാതൊരു വിധമായ ഉത്തര 
വാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ 
പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭി ക്കു ന്നതും അവ 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനുള്ള ദർഘാ സിനോടൊപ്പം 100 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ എഴുതി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടിയും 50,000 
രൂപയുടെ നിര ത ദ വ്യവും ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . 
നിര ത ദ്രവ്യം തൃശ്ശൂർ സെൻട്രൽ സർക്കിൾ സൂ (പണ്ടിംഗ് 
എഞ്ചി നീ യ റുടെ പേരിൽ നിക്ഷേ പി ച്ചതോ പണ യ 
പ്പെടുത്തിയതോ ആയിരിക്കണം. മുൻ യോഗ്യതാ നിർണ്ണയ 
ത്തിനുള്ള ദർഘാസുകൾ മാത്രം ദർഘാസ് സ്വീകരിക്കുന്നതിന് 
നിശ്ച യിച്ച അ വ സാന ദിവസം വൈകിട്ട് 4 . 30 - ന് 
തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ 
കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വേണ്ടി 
അ യ യ് ക്കു ന്ന താ ണ് . ചീഫ് എഞ്ചി നീ യർ മുൻ ഗ ണ ന 
നിശ്ച യിച്ച് അംഗീ ക രിച്ച കരാ റു കാ രു ടെ യും 
സ്ഥാ പ ന ങ്ങ ളു ടെ യും പ്രവർത്തിക്കുള്ള ദർ ഘാ സു കൾ 
മാത്രമേ തുറന്ന് പരിശോധിക്കുകയുള്ളു. ചീഫ് എഞ്ചിനീയ 
റുടെ യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ 
പ്രവർത്തിക്കുള്ള ദർഘാസുകൾ തുറക്കാതെ തന്നെ നിരസി 
ക്കുന്നതായിരിക്കും. 

യോഗ്യത നിർണ്ണയിച്ച് കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
പ്രവർത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കുന്ന സമയവും 
തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. 
യാതൊരു കാര ണ വും കാണിക്കാതെ ദർ ഘാ സു കൾ 
നിര സി ക്കു വാ നുള്ള അവകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർ ഘാ സു കൾ സംബ ന്ധിച്ച് എല്ലാ വ്യവ സ്ഥ കളും 
ഇതിനും ബാധകമായിരിക്കും. 


E . M . D . - Rs. 50,000 . 
Cost of tender documents - Rs. 13,000 + VAT. 
Last date of receipt of tenders — 17 -8 - 2010 . 
Time of completion — 6 months . 
Class of tenderers - " A Class. 

The tender documents and other particulars can be 
had from the office of the undersigned during office 
hours from 6 -8 - 2010 till 10 - 8 - 2010 upto 1 p .m . on 
application in writing and on payments of cost of tender 
documents (not refundable ) either in Cash or by Money 
Order. The E . M . D . produced for each work should 
pledged in favour of Superintending Engineer, Buildings 
and Local Works, Central Circle, Thrissur with name of 
work . The tenders will be opened on the last date of 
receipt at 4 .30 p .m . in the presence of available tenderers . 

The tender documents will be issued only to the 
Registered Contractors of PWD and are not transferable . 
If the last date of receipt of the tender is to be declared 
as holiay, tenders will be received on the next working 
day according to the schedule fixed . Preliminary 
agreement should be enclosed duly filled and signed by 
the tenderers in Stamp Paper worth Rs. 100 . Tenders not 
complying with the above conditions will not be 
accepted . All the rules in PWD regarding the tenders are 
applicable to this tender also . Department is not 
responsible for any postal delay in receiving tenders 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( ബിൽഡിംഗ്സ് ആന്റ് 
ലോക്കൽ വർക്ക്സ്), തൃശ്ശൂർ താഴെ പറയുന്ന പ്രവർത്തിക്ക് 
പൊതുമരാമത്ത് വകുപ്പിലെ അർഹരായ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്റ്റേർഡ് ആയി 
തപാലിൽ മാത്രം ക്ഷണിച്ചു കൊള്ളുന്നു . കൊറിയർ 
സർവ്വീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്നതല്ല. 
തപാലിൽ വരുന്ന കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്നത് 
അവസാന തീയതിക്ക് 4 മണിവരെയായിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 35/ 2010 - 11 - അസറ്റ് മെയിന്റനൻസ് ഫണ്ട് ഹയർ 
എഡക്കേഷൻ ടെക്നിക്കൽ - കളമശ്ശേരി ഗവൺമെന്റ് 
പോളിടെക് നിക് കോളേജിൽ കെട്ടിടങ്ങളുടെയും 
പൈപ്പ് ലൈനിന്റെയും അറ്റകുറ്റപ്പണികൾ രൂപ 86.60 ലക്ഷം. 

നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 13, 000 + വാറ്റ്. 
- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 17- 8-2010. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 6 മാസം. 
കരാറുകാരുടെ ക്ലാസ് " എ ക്ലാസ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ 
ഓഫീസിൽ നിന്നും 6 - 8 - 2010 മുതൽ 10 - 8 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ പ്രവൃത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കമായോ മണിയോർഡർആയോഅടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


Office of the 
Superintending Engineer, 
Buildings & Local Works, 
Central Circle , Thrissur. 


( Sd.) 
Superintending Engineer. 

( For and on behalf of 
the Governor of Kerala ) 


TENDER NOTICE 
No . D5- 3703/ 23 / 2010 . 

29th June 2010 . 
Competetive tenders in sealed covers superscribing 
the name of work is invited by the Superintending 
Engineer, Buildings & Local Works, Central Circle , 
Thrissur on behalf of Governor of Kerala from 
Registered eligible class of Contractors of PWD for the 
following work through Registered Post only (Courier 
Service not accepted ). The tenders will be accepted 
upto 4 p . m . on the last date of receipt of tender 
prescribed for the work . 

Tender Number and Name of work with PAC 
35 / 2010 - 11 - Asset Maintenance Fund - H . Edn . 
Technical — Government Polytechnic College , 
Kalamassery — Maintenance of Buildings and plumping 
line — Rs. 86 . 60 lakhs. 


10 


( 2 ) 


( 3 ) 


7 


- ദർഘാസ് പ്രമാണത്തിനുവേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 4 .30 - ന് 
സന്നിഹിതരായിട്ടുളള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് 
തീയതി ഏതെങ്കിലും കാരണവശാൽ അ വധി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ടി 
സമയത്ത് ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാകുന്നു . നിരതദ്രവ്യം 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടു 
ത്തിയതും പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളതു 
മാ യിരിക്കണം. പ്രിലിമിനറി എഗ്രിമെന്റ് നൂറു രൂ പ് 
മുദ്രപ്പത്രത്തിൽ എഴുതി ഒപ്പിട്ടു സമർപ്പിക്കേണ്ടതാണ്. 
മേൽപറഞ്ഞ വ്യവസ്ഥ പാലിക്കാത്തതും നേരിട്ടു 
സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്ന തല്ല. 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച് 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധക മായിരിക്കുന്നതാണ്. 


13 


Office of the 
Superintending Engineer, 
Buildings and Local Works, 
Central Circle, 
Thrissur. 


( Sd.) 
Superintending Engineer. 


ദർഘാസ് പരസ്യം 


(1 ) 
6 പയ്യോളി- പേരാമ്പ്ര റോഡ് കി . മീ . 0 / 00 

മുതൽ 10 / 00 വരെ - രൂപ 3 ലക്ഷം 7,500 
എളാട്ടേരി -കുറുവങ്ങാട് റോഡ് കി. മീ . 0/ 00 
മുതൽ 2 / 650 വരെ - രൂപ 2 ലക്ഷം 5, 000 
മുത്താമ്പി- അരിക്കുളം റോഡ് കി. മീ . 0 / 00 
മുതൽ 2 / 930 വരെ- - രൂപ 40, 000 

1, 000 
എകരൂൽ-കക്കയം ഡാം സൈറ്റ് റോഡ് 
കി . മീ . 12 / 60 മുതൽ 18 / 500 വരെ 
രൂപ 3 ,00,000 

7 , 500 
10 എകരൂൽ- കക്കയം ഡാം സൈറ്റ് റോഡ് കി. മീ . 

18 / 500 മുതൽ 25 / 00 വരെ- രൂപ 2 ലക്ഷം 5,000 
ബാലുശ്ശേരി- കുറുമ്പൊയിൽ- വയലിട തലയാട് 
റോഡ് കി . മീ . 10 / 00 മുതൽ 18 / 500 വരെ - 
രൂപ 2. 50 ലക്ഷം 

- 6, 250 
12 ടി ടി റോഡ് കി. മീ . 0/ 00 മുതൽ 10/ 00 
വരെ - രൂപ 2 ലക്ഷം 

5 , 000 
എസ്. എച്ച്. 38 പി. യു . കെ . സി . ബൈപാസ് 

റോഡ് കി. മീ . 4 / 400 മുതൽ 10 / 500 വരെ - 
രൂപ 1 ലക്ഷം 

2 ,500 
14 ബാലുശ്ശേരി-കൂരാച്ചുണ്ട് റോഡ് കി. മീ . 

0/ 00 മുതൽ 6 /500 വരെ - രൂപ 2 ലക്ഷം 5,000 
15 എസ്. എച്ച്. 38 പി. യു . കെ . സി. ബൈപാസ് 

റോഡ് കി. മീ . 20/ 600 മുതൽ 25 / 00 വരെ 
രൂപ 2 ലക്ഷം 

5 , 000 
16 ടി ടി റോഡ് കി . മീ . 25 / 00 മുതൽ 32 / 500 
വരെ- രൂപ 2 .5 ലക്ഷം 

6 ,250 
ടി ടി റോഡ് കി. മീ. 40/00 മുതൽ 43/ 00 
വരെ - രൂപ 2 ലക്ഷം 

5, 000 
18 നടുവണ്ണൂർ- അരിക്കുളം- ഇരിങ്ങത്ത് റോഡ് 

കി . മീ . 0/ 00 മുതൽ300 വരെ- - രൂപ 2 ലക്ഷം 5,000 
19 കൽപ്പത്തൂർ-വെള്ളിയൂർ- കാപ്പുമ്മൽ റോഡ് 

കി . മീ . 0 / 00 മുതൽ 10 / 310 വരെ - 
രൂപ് 2 .5 ലക്ഷം 

6 , 250 
20 മുളിയങ്ങൽ- കൈതക്കൊല്ലി റോഡ് കി . മീ . 

0 / 00 മുതൽ 8 / 300 വരെ - രൂപ 2 ലക്ഷം 5, 000 
21 വെങ്ങളം കാപ്പാട് റോഡ് കി . മീ . 0 / 00 
മുതൽ 2 / 650 വരെ- രൂപ 50 , 000 

1,250 
വൻമുഖം- കീഴൂർ റോഡ് കി . മീ . 0 / 00 മുതൽ 
5 / 900 വരെ രൂപ് 1 ലക്ഷം 

2 ,500 
മുണ്ടോത്ത്- കിഴക്കോത്ത് കടവ്- തെരുവത്ത്കടവ് 

റോഡ് കി. മീ . 0 / 00 മുതൽ 6/ 00 വരെ - 
രൂപ 3 ലക്ഷം 

7 ,500 
ഇരിങ്ങൽ- കോട്ടക്കൽ റോഡ് കി . മീ . 0/ 00 
മുതൽ 2 / 800 വരെ - രൂപ 40,000 

1, 000 
മേലടി- ബീച്ച് റോഡ് കി. മീ . 0/00 മുതൽ 

1/ 300 വരെ രൂപ 30,000 
26 ചെങ്ങോട്ട്കാവ്-ഉള്ളൂർകടവ് റോഡ് കി. മീ. 

- 0/ 00 മുതൽ 2/ 900 വരെ രൂപ 50,000 1,250 
27 പൂക്കാട്- തോരായികടവ് റോഡ് കി . മീ. 0/ 00 
മുതൽ 3 / 500 വരെ - രൂപ 50,000 

1,250 
ബാലുശ്ശേരി- കൂരാച്ചുണ്ട് റോഡ് കി. മീ. 6 /500 

മുതൽ 13/ 840 വരെ- രൂപ 1.5 ലക്ഷം 
29 എകരൂൽ- കാക്കൂർ റോഡ് കി . മീ . 1/ 00 

മുതൽ 4 / 400 വരെ - രൂപ 2 ലക്ഷം 5 , 000 


നമ്പർ ഡി1- 200 ടിഎൻ/ 2000. 

2010 ജൂ ലൈ 15 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് സബ് ഡിവിഷൻ, കൊയിലാണ്ടി 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് മൽ സരസ്വഭാവമുള്ള 
ദർഘാസുകൾ 27 - 7 - 2010, 29- 7 - 2010 എന്നീ തീയതികളിൽ 
വൈകുന്നേരം 4 മണി വരെ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർ ഘാസുകൾ അന്നേ ദിവസം 4 . 30 - ന് ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


17 


23 


2 4 


നിരത 
കമ 

പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
( 2 ) 
സ്ട്രിപ്പ് ബി. ടി., ബി. ടി . പാച്ച് 

| പ്രവൃത്തികൾ 
എസ്.എച്ച്. 68 കാപ്പാട്-തുഷരഗിരി അടിവാരം 
റോഡ് കി . മീ . 0 / 00 മുതൽ 6 / 300 വരെ - 
രൂപ 3 ലക്ഷം 

7, 500 
കൊയിലാണ്ടി-മുത്താമ്പി- അരിക്കുളം അഞ്ചാം 
പീടിക റോഡ് കി. മീ . 0 / 00 മുതൽ 14/ 180 
വരെ - രൂപ 3 ലക്ഷം 

7 , 500 
നടുവണ്ണൂർ- അരിക്കുളം- ഇരിങ്ങത്ത് റോഡ് 
കി. മീ . 6 / 280 മുതൽ 11 /790 വരെ - 
രൂപ് 3 ലക്ഷം 

7,500 
4 കൊല്ലം- നെല്ല്യാടി- മേപ്പയ്യൂർ റോഡ് കി. മീ . 

0/ 00 മുതൽ 9 / 650 വരെ - രൂപ 3 ലക്ഷം 7,500 
5 - നടുവണ്ണൂർ- മന്ദൻകാവ്-ഊരള്ളൂർ-മുത്താമ്പി 

റോഡ് കി . മീ . 0 / 00 മുതൽ 9 / 700 വരെ - 
രൂപ് 3 ലക്ഷം 

7 ,500 


25 


75 0 


3 


28 


3 , 750 


11 


32 


33 


( 1) | ( 2 ) 

- (3 ) 
30 എസ്. എച്ച്. 68 കാപ്പാട്-തുഷാരഗിരി 

അടിവാരം റോഡ് കി . മീ . 6 / 660 മുതൽ 
8 / 660 വരെയും 10 / 160 മുതൽ 11 / 240 
വരെയും - രൂപ് 2 ലക്ഷം 

5, 000 
31 വട്ടോളി-മങ്കയം- തെച്ചി റോഡ് കി. മീ . 0/ 00 

മുതൽ 11 / 800 വരെ - രൂപ 3 ലക്ഷം 7 , 500 
അറപ്പീടിക കണ്ണാടിപൊയിൽ- കൂട്ടാലിട റോഡ് 
കി . മീ . 0 / 00 മുതൽ 2 / 910 വരെയും 4 / 150 
മുതൽ 9 / 200 വരെയും - രൂപ 1.5 ലക്ഷം 3,750 

കോക്കല്ലൂർ- എരമംഗലം- കാരാട്ടുപാറ റോഡ് 
- കി . മീ . 0 / 00 മുതൽ 4 / 600 വരെ - 
രൂപ 1.5 ലക്ഷം 

3 , 750 
34 പയ്യോളി- പേരാമ്പ്ര റോഡ് കി. മീ . 10 / 00 മുതൽ 
18 / 105 വരെ- രൂപ 1.5 ലക്ഷം 

3 ,750 
35 പേരാമ്പ്ര - ചെറുവണ്ണൂർ- വടകര റോഡ് കി . മീ . 

3 / 500 മുതൽ 9/ 800 വരെ - രൂപ 2 .5 ലക്ഷം 6,250 
36 നടുവണ്ണൂർ- അരിക്കുളം- ഇരിങ്ങത്ത് റോഡ് 

കി . മീ . 3 / 00 മുതൽ 6 / 280 വരെ 
രൂപ് 2 ലക്ഷം 

- 5 ,000 
ചാലിക്കര പുളിയോട്ട്മുക്ക്- അവറാട്ട്മുക്ക് 
റോഡ് കി. മീ . 0 / 00 മുതൽ 4 / 700 വരെ - 
രൂപ 1.5 ലക്ഷം 

- 3 , 750 
നടുവണ്ണൂർ- കൂട്ടാലിട റോഡ് കി . മീ . 0 / 00 
മുതൽ 4 / 625 വരെ - രൂപ 1.25 ലക്ഷം 3,150 

പേരാമ്പ - എടവരാട്- ആവള റോഡ് കി. മീ . 
4 / 500 മുതൽ 7 / 800 വരെ- - രൂപ് 1. 25 ലക്ഷം3, 150 


( 1) 

( 3 
- 40 എസ്. എച്ച്. 38 പി . യു . കെ . സി . ബൈപാസ് 

റോഡ് കി. മീ . 41/ 300 - ലെ കലുങ്കിന്റെ 
അപ്രോച്ച് റോഡിന്റെ സിപ്പ്- ബി . റ്റി . 
പ്രവൃത്തി- രൂപ് 3 ലക്ഷം 

7 , 500 
41 ടി ടി റോഡ് കി . മീ . 34/ 200 ഓവുചാലിന്റെ 
നീളം കൂട്ടൽ - രൂപ 3 ലക്ഷം 

| 7 , 500 
- ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമനമ്പർ 1, 2 , 3, 4 , 5, 
6, 9, 23 , 31, 40, 41 ഇവയ്ക്ക് രൂപ 600 + വാറ്റ്, ക്രമനമ്പർ 8 , 
21, 24 , 25, 26, 27 ഇവയ്ക്ക് രൂപ 300 + വാറ്റ്, കമനമ്പർ 11, 
16, 19 , 35 ഇവയ്ക്ക് രൂപ 500 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 
400 + വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും ക്രമനമ്പർ 1 മുതൽ 21 വരെ 27 - 7 - 2010 ഉച്ചയ്ക്ക് 
1 മണിവരെ, കമനമ്പർ 22 മുതൽ 41 വരെ 29 - 7 - 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ. 

പ്രവൃത്തി പൂർത്തിയാക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ 
നില വിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും അന്വേഷി 
ച്ചറിയാവുന്നതാണ്. 


DO 


37 


39 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


കൊയിലാണ്ടി. 


